Regn . No . KERBIL / 2012/ 45073 

dated 5 -9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No. KL /TV ( N )/634/ 2015-17 


GOVER 


കര 


ക്കോർ 


ള സർ 
VMENT OF 


OF KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ജനുവരി 27 
27th January 2015 

1190 മകരം 13 
13th Makaram 1190 

1936 മാഘം 7 
7th Magha 1936 


Vol. IV 


J 


No . 


1 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


| 7. പ്രവർത്തന പരിധി -- എറണാകുളം ജില്ലയിൽ കോതമംഗലം 

താലൂക്കിൽ കോതമംഗലം ബ്ലോക്കിൽ കുട്ടമ്പുഴ 
പഞ്ചാ യ ത്തിൽ 13 -ാം വാർഡ് ഉൾപ്പെട്ട വടക്ക് 

ഫോറസ്റ്റ്, തെക്ക് പരി യാർ, കിഴക്ക് കൊച്ചി 
ധനുഷ്കോടി ദേശീയപാത , പടിഞ്ഞാറ് കൊളമ്പേൽ 
തോട് എന്നിവ അതി രു ക ളാ യുള്ള പ്രദേശം 

പ്രവർത്തന മേഖലയായിരിക്കും. 
8. ബാദ്ധ്യത - - ലിമിറ്റഡ്. 
9. അംഗീകൃത ഓഹരി മൂലധനം - 25, 000 . 


REGISTRATION CERTIFICATE 
No. C- 904/ 2012 . 

3rd December 2014 . 
I do hereby certify in exercise of the powers conferred 
on me under Section 7 of the Kerala Co - operative 
Societies Act, 1969 (Act 21 of 1969 ) that the following 
Society , the particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co- operative Society under the said Act, on the basis 
of limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 

തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘത്തിന്റെ പേരും നമ്പരും - - ഇഞ്ചത്തൊട്ടി ക്ഷീരോൽപാദക 

- സഹകരണ സംഘം ലിമിറ്റിഡ് നമ്പർ ഇ . 338 ( ഡി ) 

ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 4- 11 - 2014 . 
3. മേൽവിലാസം - ഇഞ്ചത്തൊട്ടി ക്ഷീരോൽപാദക സഹകരണ 

സംഘം ലിമിറ്റിഡ് നമ്പർ ഇ . 338 ( ഡി ) ആപ്കോസ്. 
4. പോസ്റ്റാഫീസ് ഇഞ്ചത്തൊട്ടി. 
5. താലൂക്ക് കോതമംഗലം. 
6. ജില്ല എറണാകുളം. 


10 . സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേ പ ങ്ങ ളു ടെ യും ആകെ തുക, ഓ ഹരി 
മൂലധനം, സഞ്ചിതമായ കരുതൽധനം, കെട്ടിട നിധി 
എന്നിവ യുടെ ആകെ തുക യിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചാലുള്ള തുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കാക്കനാട്, എറണാകുളം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


263 


